Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


a 


സ 
VMENT OF 


KERALA 


നതാണ 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


- No. 1 


E 


Vol . LV 
വാല്യം 55 


| 
| 


THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


13th April 2010 
2010 ഏപ്രിൽ 13 
23rd Chaithra 1932 
1932 ചൈതം 23 


നമ്പർ 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 

വിജ്ഞാപനം 


നമ്പർ B2- 4474/ CR -1 . 


2010 മാർച്ച് 6. 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 4474/RA നമ്പരായി 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള മദ്രസ്സത്തുൽ ഫലാഹിയ സമാജം വക 
എടവനക്കാട് വില്ലേജിൽ 336 -ാം നമ്പർ പട്ടയ പ്രകാരം 
സർവ്വ 105 / 15 - ൽപെട്ട 6. 025 സെന്റ് വഖഫ് വസ്തുവും 
കുഴുപ്പിള്ളി സബ് രജിസ്ട്രാർ ഓഫീസിലെ 1979/ 2007 -ാം 
നമ്പർ ആധാര പ്രകാരം ശ്രീ. വടക്കെവീട്ടിൽ സൈതുമുഹമ്മദ് 

ൻ 
വി. എസ്. സലാമിന്റെ ഉടമസ്ഥതയിലുള്ള കുഴുപ്പിള്ളി 
വില്ലേജിൽ സർവ്വ 575 / 4- ൽപെട്ട 9.060 സെന്റ് വസ്തുവും 
തമ്മിൽ ഒത്തുമാറുന്നതിന് വഖഫ് സെക്രട്ടറി 10 -3 -2008 - ന് 
അപേക്ഷ സമർപ്പിച്ചിരുന്നു . ടി അപേക്ഷയുടെ അടിസ്ഥാന 
ത്തിൽ മേൽ വിവരിച്ച വസ്തുക്കൾ ഒത്തുമാറ്റം നടത്തുന്ന 
തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമോ അഭിപ്രായ 


ഉണ്ടെങ്കിൽ ആയത് ഈ വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, 
കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, വി . ഐ . പി. റോഡ്, കലൂർ, 
കൊച്ചി - 17 എന്ന വിലാ സ ത്തിൽ രേഖാമൂലം സമർപ്പി 
ക്കേണ്ടതാണ്. 
-- നിശ്ചിത തീയതിക്കുശേഷം ലഭിക്കുന്ന ആക്ഷേപങ്ങളും 
നിർദ്ദേ ശ ങ്ങളും പരി ഗ ണി ക്കു ന്ന ത ല്ല എന്ന വിവരവും 
അറിയിച്ചുകൊള്ളുന്നു . 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 
ഓഫീസ്, വി . ഐ . പി. റോഡ്, 
കലൂർ, കൊച്ചി. 


( ഒപ്പ്) 
ചീഫ് എക്സിക്യൂട്ടീവ് 

ഓഫീസർ. 


